Kerala Gazette No. 38 dated 29th September 2015 . 
PART I 


GOVERN 


(7ർക്ക് 


NMENT OF 


KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 


സാമൂഹ്യനീതി വകുപ്പ്- 1- 8 - 1994 - നും 31- 12 - 1996 - നും മധ്യേ കാലയളവിൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന 179 ദിവസം താൽക്കാലിക സേവനം 
അനുഷ്ഠിച്ച അംഗപരിമിതർക്ക് പുനർ നിയമനം നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


സാമൂഹ്യനീതി ( ഡി ) വകുപ്പ് 


സ . ഉ . ( പി ) നമ്പർ 51/ 2015 / സാ . നീ . വ . തിരുവനന്തപുരം, തീയതി 2015 ആഗസ്റ്റ് 24. 


പരാമർശം: - ( 1) 18 - 5 - 2013 - ലെ സ .ഉ .( പി ) 40 / 13/ സാ . നീ . വ . നമ്പർ ഉത്തരവ്. 

( 2) 17 - 1-2014 - ലെ സ .ഉ.( പി) 3 / 14 / സാ . നീ .വ . നമ്പർ ഉത്തരവ്. 
(3 ) 30 - 12 -2014 - ലെ സാമൂഹ്യ നീതി വകുപ്പ് ഡയ റ ക് ടറുടെ 

H4- 4149 / 14 നമ്പർ കത്ത് . 


ഉത്തരവ് 


പരാമർശം ഒന്ന്, രണ്ട്ഉത്തരവുകൾ പ്രകാരം 16 - 8- 1999- നും 31- 12- 2003- നുമിടയിൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന താൽക്കാലികമായി നിയമനം ലഭിച്ച് 179 ദിവസം 
പൂർത്തിയാക്കിയിട്ടുള്ളവരും വിടുതൽ ദിവസം പൊതു അവധി/ അവധി ദിവസങ്ങൾ 
ആയതിനാൽ 179 ദിവസം പൂർത്തിയാക്കാൻ സാധിക്കാത്തവരുമായ ഏകദേശം 2677 
അംഗപരിമിതർക്ക് പുനർ നിയമനം നൽകിവരുന്നു . 

2. പരാമർശം 3 - ലെ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറുടെ കത്ത് പ്രകാരം 
1- 8- 1994 - നും 31-12- 1996 - നും മധ്യേ കാലയളവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന 
179 ദിവസം താൽക്കാലിക സേവനം അനുഷ്ഠിച്ച അംഗപരിമിതർക്ക് പുനർ റഗുലർ 
നിയമനം നൽകണമെന്ന് ശുപാർശ ചെയ്തു . 


M 


M 


3. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു . 1 - 8 - 1994 - നും 31- 12 - 1996 - നും 
മധ്യേ കാലയളവിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്മുഖേന താൽക്കാലിക സേവനം 
അനുഷ്ഠിച്ച 150 ഓളം അംഗപരിമിതർക്ക് പരാമർശ ഉത്തരവ് ഒന്ന്, രണ്ട്എന്നിവയിലെ 
വ്യവസ്ഥകൾക്ക് വിധേയമായി പരാമർശം ഒന്നിലെ ഉത്തരവുപ്രകാരം സൃഷ്ടിച്ച 2677 
സൂപ്പർന്യൂമററി തസ്തികകളിലെ ഇതുവരെ നികത്തപ്പെടാത്ത ഒഴിവുകളിൽ ഉൾപ്പെടുത്തി 
പുനർ നിയമനം നൽകുന്നതിന് ഉത്തരവാകുന്നു . 


- 4. ടി ഉത്തരവ് പ്രകാരം പുനർ നിയമനത്തിന് അർഹരാകുന്ന ജീവനക്കാരെ 
സ്ഥിര പ്പെ ടു ത്തു ന്നതു സംബ ന്ധിച്ച് വിശ ദ മായ മാർഗ്ഗ നിർദ്ദേശം പിന്നീട് 
പുറപ്പെടുവിക്കുന്നതാണ്. 

ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


എ . ഷാജഹാൻ, 
സ്പെഷ്യൽ സെക്രട്ടറി. 


സെകട്ട റി , കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, തിരു വ ന ന്ത പു രം 
( ആമുഖ കത്ത് സഹിതം ) 
ഡയറക്ടർ, സാമൂഹ്യനീതി വകുപ്പ്, തിരുവനന്തപുരം 
സംസ്ഥാന വികലാംഗ കമ്മീഷണർ, തിരുവനന്തപുരം 
രജിസ്ട്രാർ, കേരള ഹൈക്കോടതി, എറണാകുളം (ആമുഖ കത്ത് സഹിതം ) 
അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, എറണാകുളം, തിരുവനന്തപുരം ( ആമുഖ കത്ത് 
- സഹിതം) 
സെക്രട്ടറി, നിയമസഭ, തിരുവനന്തപുരം ( ആമുഖ കത്ത് സഹിതം) 
എല്ലാ വകുപ്പ് മേധാവികൾക്കും 
എല്ലാ ജില്ലാ കളക്ടർമാർക്കും 
എല്ലാ പൊതുമേഖലാ വകുപ്പ് എം . ഡി./ സി. ഇ . ഒ.മാർക്കും 
പിൻ സിപ്പൽ അക്കൗണ്ടന്റ് ജ ന റൽ ( എ & ഇ ) / ( ആ ഡിറ്റ്) കേര ള , 
തിരുവനന്തപുരം (ആമുഖ കത്ത് സഹിതം) 
പൊതുഭരണ ( സർവ്വീസസ്, എ , സി . ഇ .) വകുപ്പ് 
ധനകാര്യ വകുപ്പ് ( Vide U .O .(f) No. WW-1/129/2015- Fin ) 
നിയമ വകുപ്പ് 
പൊതുഭരണ (എസ്. സി .) വകുപ്പ് 
ഇൻഫർമേഷൻ & പബ്ലിക് റിലേഷൻസ് വകുപ്പ് ( വെബ് & ന്യൂ മീഡിയ ) 
ഡയറക്ടർ, എംപ്ലോയ്മെന്റ് & ട്രെയിനിംഗ്, തിരുവനന്തപുരം 
കരുതൽ ഫയൽ ഓഫീസ് കോപ്പി 


12 


